Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 0a ). MMO 
KL / TV (N ) /12 / 12 - 14 


GOVERN 


09 


qoo . 


99m3 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th September 2012 
2012 omQomuØ 25 


THIRUVANANTHAPURAM , TUESDAY 


No. 1 16 


Vol. I 
Joeljo 1 


ſ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


3rd Aswina 1934 
1934 @ CoMo 3 


PART III 
Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 


Proceedings of the District Magistrate in -charge , 

Thiruvananthapuram 


S13 -88347/09 dated 11 - 11 - 2010 instead of S13 -407671 
2012 dated 11 - 5 - 2012 . The clause referred in the 
proclamation read above and published thereafter in the 
Official Gazette dated 3rd July 2012 as “ And , it has been 
returned to Order of detention No . S13-88347/09 dated 11 
11 - 2010 of this Court” is hereby modified as “ And , it has 
been returned to Order of detention No. S13 - 40767/2012 
dated 11-5 -2012 of this Court” . 


( Present: Sri . P. K . GIRIJA ) 


No . S13 -40767/2012. 


24th August 2012. 


Sub . — KAA (P ) Act, 2007 — Order of Proclamation 

issued against Sri Jeevan @ Vishnu — Erratum 
issued — Reg . 


The abovementioned Proclamation stands modified to 
that extent only . 


Read . — Order of Proclamation No. S13 -40767 /2012 

dated 4 -7 - 2012 of this Court. 


The Proclamation issued , vide paper read above and 
published in the Official Gazette dated 3rd July 2012 
indicated the returned Detention Order No. wrongly as 


Collectorate , 
Civil Station , Kudappanakunnu , 
Thiruvananthapuram . 


(Sd .) 
District Magistrate (i/c ). 


വിജ്ഞാപനം 


നമ്പർ സർവെ ഇ1- 18880 / 12 . 


2012 ആഗസ്റ്റ് 16. 


| 2012 നവം ബർ മാസം 1 -ാം തീയതി മുതൽ 2013 
ഒക് ടോ ബർ മാസം 31 -ാം തീയതിവരെയുളള ഒരു 
വർഷത്തേക്ക് മൂന്നുമാസം വീതം കാലദൈർഘ്യമുള്ള നാല് 
ബാച്ചു ക ളി ലായി തിരു വ ന ന്ത പുരം, കോട്ട യം , തൃശ്ശൂർ, 
കോഴിക്കോട്, കണ്ണൂർ എന്നീ കേന്ദ്ര ങ്ങ ളിൽ തുടങ്ങുന്ന 
ചെയിൻ സർവെ ( ലോ വർ) ക്ലാസു ക ളി ലേക്കുളള 
പവേ ശ ന ത്തിന് നിശ്ചിത യോഗ്യത യു ള ള വ രിൽ നിന്നും 
അപേക്ഷകൾ ക്ഷണിച്ചുകൊളളുന്നു . 


അപേക്ഷ അയയ്ക്കു ന്ന കവറിന്റെ പുറത്ത് “ സർവ്വ 
സ്കൂളിൽ ചേരുന്നതിനുള്ള അപേക്ഷ എന്നും ചേരാനുദ്ദേശി 
ക്കുന്ന കേന്ദ്രം ഏതാണെന്നും വ്യക്തമായി കാണിച്ചിരിക്കണം. 
കവറിന്റെ പുറത്തെഴുതുന്ന മേൽവിലാസത്തിൽ ഉദ്യോഗപ്പേരും 
സ്ഥലപ്പേരും ( അ താ യത് “ ഡയറക്ടർ , സർ & ലാന്റ് 
റിക്കാർഡ്സ്, വഴുതക്കാട്, തിരുവനന്തപുരം) മാത്രമേ എഴുതാൻ 
പാടുളളൂ . വിമുക്തഭടൻമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്ന 
താണ്. പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതല്ല. 


സർവ്വ ക്ലാസ്സിൽ ചേരൂ വാൻ ആഗ ഹി ക്കു ന്ന വർ 
അപേക്ഷകൾ 2012 ഒക്ടോബർ മാസം 12 -ാം തീയതിക്കു 
മുമ്പായി തിരു വ ന ന്ത പുരത്ത് വഴു ത ക്കാട്ടു ളള സർ 
ഡയറക്ടറാഫീസിൽ എത്തിച്ചിരിക്കണം. ടൈപ്പ് ചെയ്തതോ 

കൈകൊണ്ട് എഴുതിയതോ ആയ അപേക്ഷാ ഫോറങ്ങൾ 
ഉപയോഗിക്കാവുന്നതാണ്. അച്ചടിച്ച അപേക്ഷാഫോറങ്ങൾ ഈ 
ആഫീസിൽ നിന്നും വിതരണം ചെയ്യുന്നതല്ല. 


തെരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകൾ പ്രവേശനം കിട്ടുന്ന 
മുറയ്ക്ക് സർട്ടിഫിക്കറ്റുകളുടെ അസ്സലുകൾ സർവെ സ്കൂൾ 
അധികാരികളുടെ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. അർഹത 
ഉളളവരെന്ന് സർവെ ഡയറക്ടർക്ക് ബോദ്ധ്യപ്പെടുന്നപക്ഷം, 
സർക്കാർ ജീവനക്കാരെ മൂന്നാം ഖണ്ഡികയിൽ പറഞ്ഞിട്ടുള 
വയസ്സോ പരീക്ഷാ യോഗ്യതയോ പരി ഗ ണി ക്കാതെ 
തെര ഞെഞ്ഞെടു ക്കാ വു ന്നതും, അവർക്ക് സ്വന്തം ചെല വിൽ 
പഠിക്കാവുന്നതുമാണ്. 


-- അപേക്ഷ കർ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയായ 
എസ്. എസ്. എൽ. സി .- യോ തത്തുല്യമായ പരീക്ഷയോ 
പാസ്സായവരും 35 വയസ് പൂർത്തിയാകാത്തവരും ആയിരിക്കണം. 
എന്നാൽ പിന്നോക്ക സമു ദാ യ ക്കാർക്ക് 38 വയസും 
പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് 40 വയസും ആണ്ഉയർന്ന 
പ്രായപരിധി. പ്രായപരിധി 2012 സെപ്റ്റംബർ മാസം 1 -ാം 
തീയതി വച്ച് കണക്കാക്കേണ്ടതാണ്. 


പബ്ലിക് സർവ്വീസ് കമ്മീഷൻ തെരഞ്ഞെടുക്കുന്ന വില്ലേജ് 
അസിസ്റ്റന്റുമാർ, രണ്ടാംതരം ഡ്രാഫ്റ്റ്സ്മാൻ, സർവ്വേയർമാർ, 

ട യ് സർമാർ ഇവർക്കും പാ യ പ രി ധിയോ പരീക്ഷാ 
യോഗ്യതയോ പരി ഗ ണിക്കാതെ റവന്യൂ ഡിവി ഷ ണൽ 
ആ ഫീ സ റു ടെ യോ ജില്ലാ കള ക ട റു ടെ യോ സർവ്വ 
ഡയറക്ടറുടെയോ ഏതാണെന്നുവച്ചാൽ അതുപ്രകാരമുളള 
നിർദ്ദേശാനുസരണം പ്രവേശനം അനുവദിക്കുന്നതാണ്. 


- താഴെ പറയുന്ന പ്രകാരമുളള അപേക്ഷകൾ യാതൊരു 
മുന്നറിയിപ്പും കൂടാതെ നിരസിക്കപ്പെടുന്നതാണ്. 


- സർവ്വ സ്കൂളിൽ ചേരുന്നതിനുളള അപേക്ഷയോടൊപ്പം 
താഴെ പറയുന്ന റിക്കാർഡുകൾ ചേർത്തിരിക്കേണ്ടതാണ്. 


1. ഒപ്പിടാത്തവ. 


2. നിർദ്ദിഷ്ട യോഗ്യതയില്ലാത്തവ. 


| 1. ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ 
എസ്. എസ്. എൽ. സി . ബുക്കിന്റെ ശരിപ്പകർപ്പ്. 


3 . പ്രായപരിധി കഴിഞ്ഞവ . 


( വയസ്സ് തെളിയിക്കുന്നതിന്റെയും പബ്ലിക് പരീക്ഷയിൽ 
നേടിയ മാർക്ക് തെളിയിക്കുന്നതിന്റെയും പേജുകൾ) 


4. വിജ് ഞാപ ന ത്തിൽ പറ ഞ്ഞിട്ടു ളള മറ്റ് പ്രധാന 

വ്യവസ്ഥകൾക്ക് വിധേയമാകാത്തവ. 


2. ബന്ധ പ്പെട്ട ആ ഫീസിൽ നിന്നും ലഭിച്ച ജാതി 
തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റിന്റെ അസ്സൽ ( പട്ടികജാതി 
പട്ടികവർഗ്ഗക്കാർക്കു മാത്രം) 


5. എസ്.എസ്. എൽ. സി. യുടെ ശരിപ്പകർപ്പുകൾ ഗസറ്റഡ് 
ഉദ്യോഗസ്ഥനെക്കൊണ്ട് സാക്ഷ്യപ്പെടുത്താത്തവ. 


- 3. ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനിൽ നിന്നും 
6 മാസത്തിനകം ലഭിച്ച സ്വഭാവ സർട്ടിഫിക്കറ്റ് (അസ്സൽ) 


6. ഏതു കേന്ദ്രത്തിലേക്കാണ് പ്രവേശനം വേണ്ടതെന്ന് 
പ്രത്യേകം കാണിക്കാത്ത അപേക്ഷ . 


- 4. അപേക്ഷകൻ ഏതു ജില്ലക്കാരനാണെന്ന് തെളിയി 
ക്കു ന്ന തിന് വി ല്ലേജ് ആഫീ സ റു ടെ യോ പഞ്ചായത്ത് 
പ്രസിഡന്റിന്റെയോ സർട്ടിഫിക്കറ്റ് ( അസ്സൽ) 


സർവ്വ ഡയറക്ടറുടെ കാര്യാലയം, 
വഴുതക്കാട്, തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
സർവെ ഡയറക്ടർ. 


me 


തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ കേന്ദ്രങ്ങളിൽ 

- ചെയിൻ സർവ്വ ക്ലാസ്സിൽ ചേരുന്നതിനുള്ളഅപേക്ഷാഫാറം 


( സ്വകാര്യ വിദ്യാർത്ഥികൾക്കുവേണ്ടി) 


| 1. അപേക്ഷകന്റെ പേര് 

( ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ) 


2. അച്ഛന്റെയോ രക്ഷകർത്താവിന്റെയോ മുഴുവൻ പേര് 


3. അപേക്ഷകന്റെ പൂർണ്ണ മേൽവിലാസം 

( വീട്ടുപേര്, പോസ്റ്റാഫീസ് മുതലായവ ) 
( ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ) 


4 . ഏത് കേന്ദ്രത്തിലേക്ക് 


5. സ്ത്രീ / പുരുഷൻ 


6. ജനനത്തീയതി 


7 . ഇന്ത്യൻ പൗരനാണോ 


8 . 


ജാതിയുടെ പേരും ഏതു വിഭാഗത്തിൽപ്പെട്ടതാണെന്നും 
( പട്ടികജാതി/ പട്ടികവർഗ്ഗം, പിന്നോക്ക സമുദായം ഇവയിൽ 
പെട്ടവർ ഏതു വിഭാഗത്തിലാണെന്ന്) പ്രത്യേകം 
രേഖപ്പെടുത്തണം 


- 9. പരീക്ഷായോഗ്യത ( പൊതുവെ ) 


10 . എസ്. എസ്. എൽ. സി . - എത്രാമത്തെ 

പ്രാവശ്യത്തിൽ പാസ്സായി 


(1) എസ്. എസ്. എൽ. സി .- ക്ക് മൊത്തം ലഭിച്ച മാർക്ക് : 


(2) കണക്കിന് ലഭിച്ച മാർക്ക് 


(3) ആകെ ലഭിച്ച മാർക്ക് 


11. താഴെ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിട്ടുണ്ടോ ? : 


(1) ഏത് ജില്ലക്കാരനാണെന്ന് തെളിയിക്കുന്നത് 


(2) സ്വാഭാവ സർട്ടിഫിക്കറ്റ് ( അസ്സൽ) 

- 6 മാസത്തിനകമുള്ളത് 


(3) വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിന് 


(4) ജാതി തെളിയിക്കുന്നതിന് ( പട്ടികജാതി/ പട്ടികവർഗ്ഗം : 

എന്നീ സമുദായക്കാർക്കു മാത്രം) 


12. അപേക്ഷകന്റെ ഒപ്പും തീയതിയും 


1V 


തിരുവനന്തപുരം , കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ കേന്ദ്രങ്ങളിൽ 

ചെയിൻ സർവ്വ ക്ലാസ്സിൽ ചേരുന്നതിനുളള അപേക്ഷാഫാറം 


( സർക്കാർ ജീവനക്കാർക്കുവേണ്ടിയുള്ളത്) 


1. അപേക്ഷകന്റെ പേര് 

( ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ) 


2. അച്ഛന്റെയോ രക്ഷകർത്താവിന്റെയോ പേര് 


3. അപേക്ഷകന്റെ പൂർണ്ണമായ മേൽവിലാസം 


4. ഉദ്യോഗപ്പേരും മേൽവിലാസവും 

( ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ) 


5. ഏത് കേന്ദ്രത്തിലേക്ക് 


- 6. സ്ത്രീ / പുരുഷൻ 


7. പരീക്ഷായോഗ്യത ( പൊതുവെ ) 


സർക്കാർ സർവ്വീസിൽ പ്രവേശിച്ച തീയതിയും സർവ്വീസ് : 
താൽക്കാലികമോ സ്ഥിരമോ എന്നും ശമ്പള നിരക്കും 
ശമ്പളവും 


- 9. അപേക്ഷകന്റെ ഒപ്പ് 


10. അപേക്ഷകന്റെ/ മേലധികാരിയുടെ ഒപ്പും 

ഉദ്യോഗപ്പേരും തീയതിയും ഓഫീസ് മുദ്രയും 


